Reg. No . രജി. നമ്പർ 
KL / TV ( N )/12 /12 -14 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


GOVERN 


കകള 


SRNMENT 
O 


ള സർക്ക 


භ8. 
KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


24th April 2012 
2012 ഏപ്രിൽ 24 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No. 


| 


1 


വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


4th Vaisakha 1934 
1934 വൈശാഖം 4 


PART III 
Stores Purchase 


Agriculture Department 

ടെണ്ടർ പരസ്യം 
നമ്പർ എ - 685/ 2011. 

2012 മാർച്ച് 31. 
കൂത്താളി ജില്ലാ കൃഷി ഫാമിൽ 2012 - 13 വർഷത്തിൽ 
വിവിധ നടീൽ വസ്തു ക്കൾ ഉൽപാദിപ്പിക്കു ന്ന തി നായി 
250 കി. ഗ്രാം പോളിത്തീൻ ബാഗുകൾ ( 18 X 13, 7.5 X 6 എന്നീ 

സെ . മീ. വലിപ്പത്തിലുള്ളത്), പോളിത്തീൻ ഷീറ്റ് ( 50 കി . ഗ്രാം ) 
എന്നിവ ആവശ്യമുണ്ട്. ആയത് വിതരണം ചെയ്യാൻ തയ്യാറുള്ള 
വ രിൽ നിന്നും താഴെ കൊടുത്തിട്ടുള്ള നിബ ന്ധ ന കൾക്ക് 
വിധേയമായി മുദ്രവെച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

-- നിബന്ധനകൾ 
1. ടെണ്ടർ ഫോറം - 400 ( നികുതി പുറമെ) ഫാം 
ആഫീസിൽനിന്നും 30 - 4 - 2012 - ന് വൈകിട്ട് 4 മണിവരെ 

ലഭിക്കുന്നതാണ്. 
2 . പൂരിപ്പിച്ച ടെണ്ടർ - 5,000 നിരതദ്രവ്യത്തോടൊപ്പം 

സൂ ( പ ണ്ട് , ജില്ലാ ക്യഷി ത്തോ ട്ടം , കൂത്താളി, 
പി . ഒ . പെരു വ ണ്ണാ മൂഴി എന്ന വിലാ സ ത്തിൽ 
2 - 5 - 2012 - ന് 12 മണിവരെ ഫാം ആഫീസിൽ 

സ്വീകരിക്കുന്നതാണ്. 
3. 2 -5 -2012 - ന് കൃത്യം ഉച്ചയ്ക്ക് 2 മണിക്ക് ടെണ്ടറുകൾ 
അപ്പോൾ ഹാജരുള്ള ടെണ്ടർമാരുടെ സാന്നിദ്ധ്യ 
ത്തിൽ തുറന്നു പരിശോധിക്കുന്നതും ടെണ്ടറിൽ 
ഏറ്റവും കുറഞ്ഞ നിരക്ക് തൃപ്തിക ര മെ ങ്കിൽ 
മേലധികാരികളുടെ അംഗീകാരത്തിനു വിധേയമായി 


താല്ക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതും മറ്റുള്ള 
വരുടെ നിര ത ദ്രവ്യം അപ്പോൾത്തന്നെ തിരികെ 
നൽകുന്നതുമാണ്. 
4 . ടെണ്ടറിൽ ഒരു കിലോഗ്രാം പോളിത്തീൻ ബാഗ്, 

ഷീറ്റ് എന്നി വ യുടെ തുക എത്ര രൂ പ യെന്ന് 
അക്കത്തിലും അക്ഷരത്തിലും എഴുതിയിരിക്കണം. 
ടെണ്ടറിൽ പങ്കെടുത്ത എല്ലാവരുംതന്നെ - 50 - ന്റെ 
മുദ്രപത ത്തിൽ ടെണ്ടർ ഫോറത്തിന്റെ 8 -ാം 
പേജിൽ പറയുന്ന എഗ്രിമെന്റ് ടൈപ്പ് ചെയ് 
ഒപ്പിട്ടുതരേണ്ടതാണ്. 
6. വിജ യി യാ യ ടെണ്ട റു കാ രൻ നിര ത ദ വ്യം 
- സെക രിറ്റി യായി സൂക്ഷിക്കുന്നതും പ്രവൃത്തി 
പൂർത്തിയാക്കിയതിനുശേഷം തിരികെ നൽകുന്ന 
തുമാണ്. പ്രവൃത്തി തൃപ്തികരമായി പൂർത്തിയാക്കാ 
ത്തപക്ഷം ആയത് സർക്കാരിലേക്ക് മുതൽക്കൂട്ടു 

ന്നതായിരിക്കും. 
7 . ടെണ്ടർ അംഗീക രിച്ചതായി അറിയിപ്പു കിട്ടി 7 
ദിവസത്തിനകം ടെണ്ടർകാരൻ സാധനം സ്വന്തം 
ചെലവിൽ ഈ ഫാമിൽ എത്തിച്ചുതരേണ്ടതാണ്. 
8. ടെണ്ടർ പ്രകാരം അംഗീകരിക്കുന്ന നിരക്കിന് 31 -3- 2013 

വരെ പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 
9. സർക്കാരിന്റെ ടെണ്ടർ വ്യവസ്ഥകൾ എല്ലാംതന്നെ 

ഇതിനും ബാധകമാണ്. ടെണ്ടർ ദിവസം പൊതു 
അവധിയായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം ഇതേ സമയത്തും വ്യവസ്ഥ 
യിലും ടെണ്ടർ നടത്തുന്നതാണ്. 


10 . ടെണ്ടർ മാറ്റിവെക്കുന്നതിനും നിർത്തലാക്കുന്നതിനു 
മുള്ള പൂർണ്ണ അ ധി കാരം ഫാം സൂപ ണ്ടിൽ 

നിക്ഷിപ്തമായിരിക്കും. 
കൂടു തൽ വിവരങ്ങൾ പ്രവൃത്തിദിവസങ്ങളിൽ ഫാം 
ആഫീസിൽനിന്നും നേരിട്ടും, 0496 - 2662264 എന്ന ഫോൺ 
നമ്പരിലും അറിയാവുന്നതാണ്. 
ജില്ലാ കൃഷിത്തോട്ടം,കൂത്താളി, 

( ഒപ്പ്) 
പെരുവണ്ണാമൂഴി പി . ഒ. 

സൂപ്രണ്ട്. 


